| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


കര 
GOVERNM 


ട 


രള സർക 


ർക്കാർ 


VMENT OF KO 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


27th December 2011 
2011 ഡിസംബർ 27 
6th Pousha 1933 
1933 പൌഷം 6 


| | 51 
നമ്പർ 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 


Stores Purchase 


Health Services Department 


ദർഘാസ് പരസ്യം 


നമ്പർ സി6 - 14108/ 2011 ( 2). 

2011 നവംബർ 10 . 
കോഴിക്കോട് ജില്ലയിലെ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള 
സർക്കാർ ആശു പ്രതികളി ലേക്ക് 2012 - 13 കാല യ ള വിൽ 
ഭക്ഷ്യ - ഭ ക്ഷ്യേതര വസ്തുക്കൾ വിതരണം ചെയ്യു ന്ന തിന് 
താൽപര്യമുള്ളവരിൽ നിന്നും സീൽചെയ്ത ദർഘാസുകൾ 
പ്രത്യേകം പ്രത്യേകം കവറുകളിൽ അതാത് സ്ഥാപന മേധാവി 
കൾക്ക് 2012 ജനുവരി 2 -ാം തീയതി വൈകിട്ട് 3 മണിവരെ 
സ്വീകരിക്കുന്നതാണ്. 
- ദർഘാസ് സമർപ്പിക്കുന്നതിനായുള്ള ഫോറങ്ങൾ അതത് 
സ്ഥാപനമേധാവികളിൽ നിന്നും 29 - 11-2011 -ാം തീയതി 4 മണി 
മുതൽ ലഭി ക്കു ന്ന താ ണ് . ഫോറ ങ്ങ ളുടെ വിൽപ്പന 
31 - 12 - 2011 -ാം തീയതി ( അ താ യത് ദർ ഘാ സു കൾ 
സ്വീകരിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള ദിവസത്തിന്റെ തൊട്ട് 
മു ൻപത്തെ പ്രവൃത്തി ദിവ സം ) വൈകിട്ട് 3 മണിക്ക് 
അവസാനിക്കുന്നതാണ്. 

ഭക്ഷ്യ -ഭക്ഷ്യതര വസ്തുക്കൾ വിതരണം ചെയ്യുന്നതി 
നുള്ള ടെണ്ടറുകൾ ജി . ഒ . ( എം എ സ്.) 298/ 73 / എച്ച്. സി . 
തീയതി 15 - 12- 1993 - ന് വിധേയമായി സീൽ ചെയ്ത പ്രത്യേകം 
(പ്രത്യേകം കവറുകളിൽ നൽകേണ്ടതാണ്. പൂരിപ്പിച്ച ടെണ്ടർ 
ഫോറങ്ങൾ 2012 ജനുവരി 3 -ാം തീയതി രാവിലെ 11 മണിക്ക് 


ദർഘാസ് സമർപ്പിച്ചവരുടെയോ അവർ ചുമതലപ്പെടുത്തിയിരി 
ക്കുന്നവരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും 
കുറഞ്ഞ നിരക്ക് വാഗ്ദാനം ചെയ്തി രി ക്കു ന്ന വരുടെ 
ദർഘാസുകൾ താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 

ദർഘാസ് ഫോറങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ 
ദർഘാസിനോടുകൂടി സ്റ്റോർ പർച്ചേസ് റൂൾസിലെ പൊതു 
നിബന്ധനകളിലെ 13 ( ബി ) ഉപാധിപ്രകാരമോ അതിനുശേഷമോ 
കരാറുകാരന്റെ പേരിൽ അദ്ദേഹം താമസിക്കുന്ന താലൂക്കിലെ 
തഹശീൽദാരുടെ പക്കൽ നിന്നും അയാൾ എത്രത്തോളം 
“ സോൾവെന്റ് ആണെന്ന് തെളിയിക്കുന്നതിനുള്ള അസ്സൽ 

സോൾവെൻസി സർട്ടിഫിക്കറ്റും ( അതായത് to what extend 
- they are solved) കുടിക്കട സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. 

ദർഘാസ് നിബ ന്ധ ന യിലെ 22 -ാം ഉപാ ധി പ്രകാരം 
കരാറുകാരൻ ദർഘാസിനോടൊപ്പം പ്രസ്തുത സ്ഥാപനത്തിന്റെ 
പരിധിയിലുള്ള ബന്ധപ്പെട്ട അധികാരികൾ കരാറുകാരന്റെ 
പേരിൽ നൽകിയ പി. എച്ച്. എ . നിയമപ്രകാരം സാധനങ്ങൾ 
വിൽക്കു ന്ന തി നുള്ള ദർഘാസ് ഹാജ രാ ക്കേ ണ്ട താ ണ്. 
ദർഘാസിനെ കുറിച്ചുള്ള വിവരങ്ങളും ആശു പ്രതികളിൽ 
വിത രണം ചെയ്യേണ്ട ഭക്ഷ്യ - ഭ ക്ഷ്യേ തര വസ്തു ക്കളുടെ 
വി വ ര ങ്ങളും അതാത് ആശു പ്രതി/ സാമൂ ഹി കാരോഗ്യ 
കേന്ദ്രങ്ങളുടെ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അറിയാവുന്നതാണ്. 


Technical bid and price bid has to be submitted 
separately and if obtuse will be rejected . An agreement in 
100 worth Kerala Stamp Paper has to be executed before 
effecting the supply. The Hospital Development Society 
of Medical College Chest Hospital, Mulamkunnathukavu 
will make the payments after satisfactory installation and 
working from the HDS funds . The Superintendent, 
Medical College Chest Hospital, Mulamkunnathukavu 
holds the right to defer or to reject tender. 


സ്ഥാപനങ്ങളുടെ പേര് വിവരം 
1. ഗവൺമെന്റ് ജനറൽ ആശുപതി, കോഴിക്കോട് 
2 . സ് തീക ളു ടെയും കുട്ടികളുടെയും സർക്കാർ 

- ആശുപ്രതി, കോഴിക്കോട്. 
3. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ് സ് ആശു പ്രതി, 

കൊയിലാണ്ടി. 
4. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സസ്ആശുപത്രി, വടകര. 
5 . സർക്കാർ കുഷ്ഠരോഗാശുപ്രതി, കോഴിക്കോട്. 
6. താലൂക്ക് ആശുപതി, നാദാപുരം. 
7. സാമൂഹികാരോഗ്യ കേന്ദ്രം, മേലടി. 
8. താലൂക്ക് ആശുപത്രി, താമരശ്ശേരി. 
9. സാമൂഹികാരോഗ്യ കേന്ദ്രം, ബാലുശ്ശേരി. 
10. സാമൂഹികാരോഗ്യ കേന്ദ്രം, നരിക്കുനി. 
11. സാമൂഹികാരോഗ്യ കേന്ദ്രം, മുക്കം. 
12 . താലൂക്ക്ആശുപത്രി, കുറ്റ്യാടി. 
13. താലൂക്ക് ആശുപതി, പേരാമ്പ . 
14. താലൂക്ക് ആശുപത്രി, ഫറോക്ക്. 
15. സാമൂഹികാരോഗ്യ കേന്ദ്രം, ഓർക്കാട്ടേരി. 
16. സാമൂഹികാരോഗ്യ കേന്ദ്രം, ഒളവണ്ണ. 
17. സാമൂഹികാരോഗ്യ കേന്ദ്രം, വളയം. 
18 . സാമൂഹികാരോഗ്യ കേന്ദ്രം തിരുവണ്ണൂർ/ തിരുവള്ളൂർ 

കൊടുവള്ളി. 


-- മെഡിക്കൽ കോളേജ് നെഞ്ചു രോഗാശുപത്രിയി 
ലേക്കാവശ്യമായ ഒരു എൻഡോസ്കോപ്പി സിസ്റ്റം വിതരണം 
ചെയ്യുന്നതിനായി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ടി പവ്യത്തിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ 
ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
അറിയാവുന്നതാണ്. 


- ( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽ ഓഫീസ് ജില്ലാ മെഡിക്കൽ ആഫീസർ 
(ആരോഗ്യം), കോഴിക്കോട്. 

(ആരോഗ്യം). 


അടങ്കൽ തുക - 15,00, 000. 
നിരതദ്രവ്യം മൊത്തം തുകയുടെ 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 2,500 + വാറ്റ്. 

പകർപ്പ് - 1,500 + വാറ്റ്. 
ദർഘാസ് ഫോറം വിൽപ്പന തുടങ്ങുന്ന തീയതി- 9 - 1-2012 . 

ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും -- 23 - 1- 2012 , 4 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്നതിനുള്ള തീയതിയും 
സമയവും- 30 - 1- 2012, 12 മണി. 
- ദർഘാസ് തുറക്കുന്ന തീയതിയും സമ യ വും 
30 - 1- 2012 , 2 മണി. 

- സാങ്കേതിക സംക്ഷിപ്തവും വില നിലവാരവും വേറെ 
വേറെ സമർപ്പിക്കേണ്ടതും അല്ലാത്തവ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാണ്. 100 വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ ടി 
പ്രവൃത്തിക്കുമുമ്പ് കരാറിലേർപ്പെടേണ്ടതാണ്. മെഷീനുകളുടെ 
തൃപ്തികരമായ കൈമാറ്റവും പ്രവർത്തനക്ഷമതയും ഉറപ്പു 
വരുത്തിയതിനുശേഷം മെഡിക്കൽ കോളേജ് 
നെഞ്ചു രോഗാശുപത്രിയുടെ വികസന ഫണ്ടിൽ നിന്നും 
ആയതിന്റെ തുക അനുവദിക്കുന്നതാണ്. ദർഘാസുകൾ 
സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള അധികാരം 
ആശുപത്രി സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ്. 


Office of the Superintendent, 
Medical College Chest Hospital , 
Mulamkunnathukavu , Thrissur. 


(Sd.) 
Superintendent. 


TENDER NOTICE 
No. B3- 5796 /11 / MCCH . 

19th November 2011 . 
Sealed competitive tenders are invited from qualified 
firms for supplying 1 No. of Endoscopy System to the 
Department of Gastroenterology attached to Medical 
College Chest Hospital, Mulamkunnathukavu . Details 
regarding the procedure can be obtained from this office 
during working hours. 

Estimated Cost - 15,00, 000 . 
Earnest Money Deposit — 1 % of the total amount. 
Cost of tender form : 

Original - 2,500 + VAT. 

Duplicate — 1,500 + VAT. 
Date from which tender form sale commences 
9 -1 - 2012 . 

Last date and time for issuing tender form – 
23- 1- 2012, 4 p . m . 

Last date and time for receiving tender form 
30 - 1- 2012, 12 Noon . 

Date and time at which tender form will be opened 
30 -1 - 2012, 2 p . m . 


TENDER NOTICE 
No. S3-12861 /11 , 

7th December 2011. 
Sealed tenders in the prescribed forms are invited 
for the supply of 2 Ton Split Air Conditioner with Voltage 
cut off stabilizer and Installation — 1 No. to Medical 
College Hospital, Kozhikode. 

Superscription tender number should be specifically 
noted as S3 - 12861 /2011. 


- Price of tender (in duplicate) ST ( cash only / Money 
order) - 338. 


Date and time of close of sale of tender form 
5 -1 - 2012 at 3 p. m . 

| Date and time for receipt of tender - 6 - 1 - 2012 at 
5 p. m . 

Date and time of opening of tender — 7 - 1 - 2012 at 
12 Noon . 


Date upto which rates are to be firms— 31- 3 - 2012 . 


Address of officer from whom tender forms are 
to be obtained and whom tenders are to be 
sent — The Superintendent, Medical College Hospital, 
Kozhikode- 8 . 

- കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് 
2 ടൺ എയർകണ്ടീഷണറും സ്റ്റെബിലൈസറും ( വിതരണം ചെയ് 
ഇൻസ്റ്റാൾ ചെയ്യൽ)-1 എണ്ണം സപ്ലെ ചെയ്യുന്നതിന് നിശ്ചിത 
ഫോറത്തിൽ സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ടെണ്ടർ അയയ്ക്കുന്ന കവറിനു മുകളിൽ നമ്പർ - 
എസ്.3 -12861/2011, തീയതി 7 - 12- 2011 എന്ന് കാണിച്ചിരിക്കണം. 

ടെണ്ടറിന്റെ വില ടാക്സ് അടക്കം - 338 . 
- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 5 - 1- 2012 , 3 മണി. 

ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും -- 
6 - 1- 2012 , 5 മണി. 

ടെണ്ടർ പൊളിക്കുന്ന തീയതിയും സമയവും - 7 -1-2012 , 
ഉച്ചയ്ക്ക് 12 മണി. 

ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരി 
ക്കേണ്ട തീയതി - 31-3 - 2012. 

ദർ ഘാസ് ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ച് 
അയക്കേണ്ടതുമായ മേൽവിലാസം - സൂപ്രണ്ട്, മെഡിക്കൽ 
കോളേജ് ആശുപ്രതി, കോഴിക്കോട്. 


Medical College Hospital, 
Kozhikode. 


( Sd.) 
Superintendent. 


